23rd JAN . 2018) 


KERALA GAZETTE 


| 123 


- Regn. No. KERBIL/2012/45073 

- dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2018 


Reg. No. KL/ TV ( N ) / 634/ 2015 - 17 


: 


OL 


GOVERN 


കേരള 


ള സർക്ക 


NMENT OF 


ാർ 
KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 1 


തിരുവനന്തപുരം, 

ചൊവ്വ 


2018 ജനുവരി 23 
23rd January 2018 

1193 മകരം 9 
9th Makaram 1193 


നമ്പർ 


Vol. VII ) 


No. 


Thiruvananthapuram , 

Tuesday 


1939 മാഘം 3 
3rd Magha 1939 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


Gaz . No. 4 /2018 /DTP (Part IV ). 


437 


23rd JAN. 2018] 


KERALA GAZETTE 


124 


വ്യവസ്ഥകൾ പ്രകാരം കൈമാറ്റം ചെയ്യാവുന്ന ഒറ്റ വോട്ടുവഴി 
- ആനു പാ തിക പാതി നിധ്യ സമ്പ ദാ യത്തിലൂടെ ചുവടെ 

കൊടുത്തിരിക്കുന്ന മണ്ഡലങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പു 
വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു . 


മണ്ഡലങ്ങൾ: 


1. സർവ്വ ക ലാ ശാ ല യിലെ വിദ്യാർത്ഥി ക ളിൽ നിന്ന് 

അവരാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരംഗം. 
2. സർ വ്വ ക ലാ ശാ ല യിലെ അദ്ധ്യാപ കരിൽ നിന്ന് 

അവരാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന 3 (മൂന്ന്) അംഗങ്ങൾ. 
3 . സർവ്വകലാശാലയിലെ അനദ്ധ്യാപക ജീവനക്കാരിൽ 

നിന്ന് അവരാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരംഗം. 
4. സർവ്വകലാശാലയിലെ സ്ഥിരം തൊഴിലാളികളിൽ 
നിന്നും അവരാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരംഗം. 


- Intending tenderers may on application 
to the Principal, Government Ayurveda College , 
Thiruvananthapuram to obtain the requisite tender forms 
on which tenders should be submitted . Application for the 
tender forms should be accompanied by cash remittance 
of - 900 [Original GST Chalan for - 1 08 ( SGST 
- 54 and CGST - 54 ) should be submitted for 
obtaining tender form ] which is the price fixed for a 
form and which is not refundable under any 
circumstances . Tender forms are not transferable . Sale of 
tender forms will be closed at 3 p . m . on 23 - 1 - 2018 . 
Cheque, Postage Stamps etc. will not be accepted towards 
the cost of forms. Those who wish to purchase tender 
forms by post shall send an additional amount of - 50 by 
money order to cover postal charges . Duplicate tender 
forms, if required will be issued at - 450 . 

Intending tenderers should submit an amount of 1 % 
of the quoted amount as Earnest Money Deposit 
( Minimum - 1 ,500 ) by Demand Draft in favour 
of the Principal, Government Ayurveda College , 
Thiruvananthapuram together with an agreement in Kerala 
Stamp Paper worth - 2006 . The rate quoted shall remain 
firm for acceptance till one year from the date of 
acceptance . The Principal , Ayurveda College, 
Thiruvananthapuram will have powers to postpone/cancel 
the tender. If Government have declared 24 -1 -2018 as a 
public holiday, the tender will be opened at the same time 
on next working day. Further details can be had from the 
office during office time. 


തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച സമയക്രമം ചുവടെ 

ചേർക്കുന്നു. 


വിജ്ഞാ പനം പുറപ്പെടുവിക്കു കയും നാമ നിർദ്ദേശ 
പതിക വിതരണം ആരംഭിക്കുകയും ചെയ്യുന്ന തീയതി 
18 - 12 -2017 . 


- നാമ നിർദ്ദേശ പ്രതിക റിട്ടേ ണിംഗ് ഓഫീ സ റു ടെ 
കാര്യാലയത്തിൽ സ്വീകരിച്ചു തുടങ്ങുന്ന തീയതി - 6 - 1- 2018. 

നാമ നിർദ്ദേശ പത്രിക സ്വീകരിക്കാനുള്ള അവസാന 
തീയതിയും സമയവും -- 25 - 1- 2018 , 1 മണി. 

നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മപരിശോധന നടത്തുന്ന 
തീയതിയും സമയവും - 25 - 1- 2018 , 2 മണി. 

നിയ മ സാ ധു ത യോടെ നാമ നിർദ്ദേശം ചെയ്യ പ്പെട്ട 
സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന തീയതിയും 
സമയവും - 25 - 1- 2018 , 5 മണി. 

- നാമ നിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന 
തീയതിയും സമയവും - 30 - 1 - 2018 , 1 മണി. 


Office of the Principal, 


(Sd.) 
Principal. 


Thiruvananthapuram . 


കേരള വെറ്ററിനറി ആന്റ് അനിമൽ സയൻസസ് 

- സർവ്വകലാശാല 
പൂക്കോട്, ലക്കിടി പി . ഒ ., വയനാട്-673 576 

വിജ്ഞാപനം 


സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക പ്രസിദ്ധീക രി 
ക്കാനുള്ള തീയതിയും സമയവും- 30 - 1- 2018 , 4 മണി. 

- വോട്ടെടുപ്പ് നട ത്തുന്ന തീയതിയും സമയവും 
20 - 2 - 2018 ചൊവ്വാഴ്ച 9 മണി മുതൽ 4 മണിവരെ. 

-- വോട്ടെ ണ്ണൽ നട ത്തുന്ന തീയ തിയും സമയവും 
22 - 2 - 2018 , 10 മണി. സർവ്വ ക ലാ ശാല ആസ്ഥാനത്തുള്ള 
കബനി ഓഡിറ്റോറിയത്തിൽ വച്ച്. 

- തിരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിനൊപ്പം സർവ്വകലാശാല 
പസി ദ്ധീ ക രി ക്കുന്ന വോട്ടർ പട്ടിക യിൽ ഉൾപ്പെട്ടിട്ടുള്ള 
വിദ്യാർത്ഥികൾ, അദ്ധ്യാപകർ, അനദ്ധ്യാപക ജീവനക്കാർ, 
തൊഴിലാളികൾ എന്നിവർക്ക് മാത്രമേ തിരഞ്ഞെടുപ്പിൽ 
മത്സ രി ക്കു വാനോ വോട്ട് രേഖപ്പെടു ത്തു വാനോ ഉള്ള 
നിയമപരമായ അവകാശം ഉണ്ടാകുകയുള്ളൂ. നാമനിർദ്ദേശ 
പതികയും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റു വിശദാംശ 


നമ്പർ കെ . വി. എ .എസ് . യു . ജി . എ . ഡി./ 3913/ 2017. 

2017 ഡിസംബർ 18 . 


2017 ( U 


കേരള വെറ്ററി നറി ആന്റ് അ നിമൽ സ യ ൻ സസ് 
സർ വ്വ ക ലാ ശാ ല യുടെ മാനേ ജ് മെന്റ് കൗൺ സി ലിൽ 
സർവ്വകലാശാലാ ആക്ട് 2010 (2011- ലെ ആക്ട് 3 ) 21 -ാം 
വകുപ്പിലെ ഉപവകുപ്പ് 2 (ii ), ( iii), (iv), and ( v ) എന്നീ 
വിഭാ ഗ ങ്ങ ളിലേക്ക് എത്രയും പെട്ടെന്ന് പുനഃ സം ഘടിപ്പി 
ക്കേ ണ്ടതുണ്ട്. സർവ്വകലാശാലയുടെ ഭേദഗതി ചെയ്ത 
സ്റ്റാറ്റ്യൂട്ടിലെ XXIV -ാം അദ്ധ്യായത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന 


സർവ്വകലാശാലാ വെബ്സൈറ്റ് ആയ www. kvasu .ac.in - ൽ 
നിന്നും ലഭിക്കുന്നതാണ്. 

- ( ഒപ്പ്) 
രജിസ്ട്രാർ & റിട്ടേണിംഗ് ഓഫീസർ. 


458 


